Reg . No. രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2010 



VERNMEN 


e 


: 


: 


- 


1 


VENT OF RS 


जपनर 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


19th October 2010 
2010 ഒക്ടോബർ 19 
27th Aswina 1932 
1932 ആശ്വിനം 27 


വാല്യം 55 


നമ്പർ 


PART III 
Marine Department 


പുനർ ദർഘാസ് പരസ്യം 


ദ ർ ഘാസ് തുറ ക്കു ന്ന തീയതിയും സമയവും 
21- 10 - 2010, 3. 30 മണി. 


| [ നമ്പർ 10 / ഇഇ/ 2010 - 11] 
നമ്പർ ഡി3 - 3043 / ഇഇ/ 2010 . 

2010 സെപ്റ്റംബർ 25. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് തിരു വ ന ന്ത പുരം ഡിവിഷൻ, 
വിഴിഞ്ഞം, തിരു വ ന ന്ത പുരം താഴെ പറയുന്ന 
പ്രവൃത്തിക്കുവേണ്ടി അംഗീകൃത കരാറുകാരിൽനിന്നും മുദ്രവച്ച 
കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

പ്രവൃത്തിയുടെ പേര്- ഫിഷറീസ്- അവ്വാ ക്ക് - ഓടയം 
ഹാച്ചറിയിലെ പി . സി . ആർ. ലാബിന്റെ വൈദ്യുതീകരണ 
പ്രവർത്തികൾ. 

അടങ്കൽതുക -രൂപ 1,84 ,545. 
നിരതദ്രവ്യം -രൂപ 4,650. 
ദർഘാസ് പ്രമാണത്തിന്റെ വില : 

അസ്സൽ രൂപ 400 + 4 % നികുതികൾ. 

പകർപ്പ് രൂപ 200 + 4 % നികുതികൾ. 
ദർ ഘാസ് പ്രമാണം വിതരണം ചെയ്യുന്ന തീയതിയും 
സമയവും - 18 -10 - 2010 മുതൽ 21- 10 - 2010 12 മണിവരെ. 

ദർഘാസ് തിരികെ ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും -- 21 - 10 - 2010 , 3 മണിവരെ. 


കരാ റു കാരൻ തരം തിരിവ് -- " ബി യും അതി നു 
മുകളിലും ( ഇലക്ട്രിക്കൽ). 

പ്രവൃത്തിയുടെ കാലാവധി 45 ദിവസം. 
ദർഘാസ് സംബ ന്ധിച്ചുള്ള പൊതു മ രാ മത്ത് 
വകുപ്പിന്റെയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണംകൂടാതെ 
ദർഘാസ് റദുചെയ്യുന്നതിനോ മാറ്റിവയ്ക്കുന്നതിനോ ഉള്ള 
അ ധി കാരം താഴെ ഒപ്പിട്ടി രി ക്കുന്ന ഉദ്യോഗ സ്ഥ നിൽ 
നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെ 
പറ്റിയുള്ള കൂടു തൽ വിവ ര ങ്ങ ൾക്ക് ഓഫീ സു മാ യി 
ബന്ധപ്പെടാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് 
ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്നപക്ഷം തൊട്ടടുത്ത 
പ്രവൃത്തിദിവസം ദർഘാസ് ദിവസമായിരിക്കുന്നതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 
തിരുവനന്തപുരം ഡിവിഷൻ, 
വിഴിഞ്ഞം, തിരുവനന്തപുരം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


